© 


കേരള സര്‍ക്കാര്‍ 
Government of Kerala 


2020 





Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 


Reg. No. KL/TV(N)/634/2018-20 





കേരള ഗസററ 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 








തിരുവനന്തപുരം, 

വാല്യം 9 ചൊവ്വ 
Vol. [IX Thiruvananthapuram, 
Tuesday 


2020 ഡിസംബര്‍ 22 
22nd December 2020 


1196 ധനു 7 
7th Dhanu 1196 


1942 പൌഷാ 1 
Ist Pousha 1942 


നമ്പര്‍ 


50 


No. 








PART III 
Education Department 


ഗവ. എഞ്ചിനീയറിംഗ്‌ കോളേജ്‌, കണ്ണൂര്‍ 
ലഘൂ ദര്‍ഘാസ്‌ പരസ്യം 
നമ്പര്‍ ഡി 3-7055/2019/001൦. 


2020 നവംബര്‍ 24. 


കണ്ണൂര്‍ എഞ്ചിനീയറിംഗ്‌ 
എഞ്ചിനീയറിംഗ്‌ 


കോളേജില്‍ സിവില്‍ 
വിഭാഗത്തിലെ എച്ച്‌.ഒ.ഡി. റും, 
ഇലക്രടിക്കല്‍ & ഇലക്ട്രോണിക്സ്‌ എഞ്ചിനീയറിംഗ്‌ 
വിഭാഗത്തിലെ (ബി ബ്ലോക്ക്‌) ടോയ്ലറ്റ്‌ എന്നിവ 
പുനര്‍നിര്‍മ്മിക്കുന്നതിന്‌ പ്രവര്‍ത്തി ചെയ്യാന്‍ താല്‍പ്പര്യമുള്ള 
ALB Alay 


സ്ഥാപനങ്ങളില്‍നിന്നും ദര്‍ഘാസുകള്‍ 


ക്ഷണിച്ചുകൊള്ളുന്നു. 
അടങ്കല്‍ തുക-* 1,64,000. 
ദര്‍ഘാസുകളുടെ വില: 
ഒറിജിനല്‍ 452. 
ഡ്യൂപ്ലിക്കേറ്റ്‌ 226. 
തപാല്‍ വഴി 452 30. 


ദര്‍ഘാസ്‌ ഫോറത്തിന്റെ വില്‍പ്പനയുടെ അവസാന 


തീയതിയും സമയവും--22-12-2020, 2 മണി. 


Gaz. No. 50/2020/DTP (Education). 


239 


ദര്‍ഘാസ്‌ സ്വീകരിക്കുന്ന അവസാന തീയതിയും 


സമയവു൦൦22-12-2020, 3 മണി. 


ദര്‍ഘാസ്‌ തുറക്കുന്ന തീയതിയും സമയവും- 


23-12-2020, 11 മണി. 


ദര്‍ഘാസ്‌ വില പണമായിട്ടോ മണിയോര്‍ഡര്‍ ആയിട്ടോ 
മാരതമേ സ്വീകരിക്കുകയുള്ളൂ. ദര്‍ഘാസ്‌ നമ്പര്‍, തീയതി 
എന്നിവ രേഖപ്പെടുത്തി, മുദ്രവച്ച കവറുകള്‍ പ്രിന്‍സിപ്പാള്‍, 
ഗവ. എഞ്ചിനീയറിംഗ്‌ കോളേജ്‌, കണ്ണൂര്‍ എന്ന 
മേല്‍വിലാസത്തില്‍ അയയ്ക്കേണ്ടതാണ്‌. താമസിച്ചു 
ലഭിക്കുന്ന ദര്‍ഘാസുകള്‍ പരിഗണിക്കുന്നതല്ല. ഒറിജിനല്‍ 
ദര്‍ഘാസ്‌ പ്രമാണത്തോടൊപ്പം ആകെ വിലയുടെ ഒരു ശതമാനം 
നിരത്ര്രവ്യവും ₹ 200 വിലയുള്ള കേരള മുര്രപ്പ്രതത്തില്‍ 


പ്രാഥമിക കരാര്‍ പ്രതവും ഉണ്ടായിരിക്കേണ്ടതാണ്‌. 


ദര്‍ഘാസ്‌ തുറക്കുന്ന തീയതി മുതല്‍ ആറുമാസം വരെ 
വില നിരക്കിന്‌ പ്രാബല്യം ഉണ്ടായിരിക്കേണ്ടതാണ്‌. ദര്‍ഘാസ്‌ 


പ്രമാണം കൈമാറ്റം ചെയ്യുവാന്‍ പാടില്ലാത്തതാണ്‌. 


50 KERALA 


GAZETTE 


[Parr 111 





No. D3-7055/2019/GCEK. 24th November 2020. 


Sealed tenders are invited for Modification of CE, 
HOD’s Room and Renovation of Toilet in B block of 
Govt. of 
PAC will be 1,64,000. 


College Engineering, Kannur. 


Cost of tender form: 
Original—% 452. 
Duplicate—% 226. 

By Post (Original)—% 452 + 30. 


Last date and time of sale of tender form— 
22-12-2020 2 p. m. 


Last date and time of receipt of tender— 
22-12-2020, 3 p.m. 


Date and time of opening of tender—23-12-2020, 


11 a. m. 


240 


Intending tenderers may on application to the 
undersigned to obtain the requisite tender form on 
which tenders are to be submitted. Application for 
the tender form should be accompanied by a remittance 
of above prices fixed for the same and which is 
non-refundable under any circumstances. The tender 
forms are not transferable. Cost of tender form is 
only acceptable by money order or cash remittance to 
this office. As per condition the tenderer should 
send along with his tender an agreement executed and 
signed in Kerala Stamp paper value of = 200 and 
Earnest Money Deposit 1% of the total cost of articles 
tendered. Tenders without agreement, tender form and 


Earnest Money Deposit will be rejected. 


Phone No. 04972 780226. 


Office of the Principal, 
Govt. College of Engineering, (Sd.) 


Kannur. Principal. 


